Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


GOVERN 


ാർ 


e 2 - ന് 
MENT OF 


KERAL 


PT A 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


13th October 2009 
2009 ഒക്ടോബർ 13 
21st Aswina 1931 
1931 ആശ്വിനം 21 


| 40 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Health Services Department 


ലേലപ്പരസ്യം 


3 ദിവസത്തിനകം അടച്ച് മേലധികാരികളുടെ സാന്നിദ്ധ്യ 
ത്തിലും സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും ഹൈപ്പോ 
സൊലൂഷൻ നീക്കംചെയ്യണം. 


നമ്പർ സി.1/7700/2008 / എം . സി. എച്ച്. ജി. 

2009 സെപ്റ്റംബർ 10. 
കോട്ടയം മെഡിക്കൽ കോളേജ് ആശു പത്രിയിൽ 
സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗംകഴിഞ്ഞ ഹൈപ്പോ സൊലൂഷൻ 
8000 (എണ്ണായിരം ) ലിറ്റർ 2009 ഒക്ടോബർ മാസം 20 -ാം 
തീയതി പകൽ 12 മണിക്ക് പരസ്യമായി ലേലം ചെയ് 
വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 

ലേലത്തിൽ പങ്കെടു ക്കു വാൻ താൽപ്പര്യ പ്പെടു ന്ന വർ 
ഫോട്ടോ പതിപ്പിച്ച് ഐഡന്റിറ്റി കാർഡ് സഹിതം 
25,000 ( ഇരുപത്തയ്യായിരം) രൂപയുടെ ഡി ഡി (സൂപ്രണ്ടിന്റെ 
പേരിൽ മാറാവു ന്നത്) യുമായി ലേല ദിവസം 11 മണിക്ക് 
മുൻപായി ഈ ആഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ട 
താണ്. 20 - 10 - 2009 പകൽ 12 മണിക്ക് ലേലം ആരംഭിക്കു 
ന്നതും ഏറ്റവും കൂടിയ തുക വിളിക്കുന്നയാൾ തുകയുടെ 
പകുതി അപ്പോൾത്തന്നെ അടക്കേണ്ടതുമാണ്. ബാക്കിത്തുക 


ലേലം കാരണം കൂടാതെ നിർത്തി വ യ് ക്കാ നും 
സ്ഥിരപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനും ഉള്ള അധികാരം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. തുക തൃപ്തികരമല്ല എന്നു 
തോന്നിയാൽ മറ്റൊരവസരത്തിൽ വീണ്ടും ലേലം ചെയ്യുന്നതാ 
യിരിക്കും. ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്ന വ്യക്തി നികുതി 
ഉൾപ്പെടെ മുഴുവൻ തുകയും ഓഫീസിൽ അടയാതെ 

ഹൈപ്പോ സൊലൂഷൻ നീക്കം ചെയ്യുവാൻ അനുവദിക്കുന്നതല്ല . 
കൂടു തൽ വിവ ര ങ്ങ ൾ ഓഫീസ് സമയത്ത് നേരിട്ട് 
അറിയാവുന്നതാണ്. 


മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോട്ടയം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


Gaz . No . 40 / 2009 /DTP (Health Services ). 


